Government of Kerala 
കേരള സർക്കാർ 

2012 


Reg. No . രജി. നമ്പർ 
KL / TV ( N ) / 12/12 - 14 


GOVERN 


. 


ക 


. 
ക്കാർ 


E 


ാള സർക് 
WMENT OF 


. 


- 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


THIRUVANANTHAPURAM , TUESDAY 


| No . 


Vol. LVII 
വാല്യം 57 ) 


17th July 2012 

2012 ജൂലൈ 17 
26th Ashadha 1934 
1934 ആഷാഢം 26 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Notifications by Heads of Departments 

Agriculture Department 


ടെണ്ടർ / ലേലം നോട്ടീസ് 


2. വിവിധ ബ്ലോക്കു ക ൾ ലോട്ടു കൾ തിരിച്ചാണ് 
- ലേലത്തിന് വയ്ക്കുന്നത്. ഓരോ ലോട്ടിലും ഉൾപ്പെടുന്ന 
ബ്ലോക്കുകളും കായ്ഫലമുള്ള തെങ്ങുകളുടെ എണ്ണവും 
ലേലത്തിൽ പങ്കെടുക്കുന്നതിന് ഓരോ ലോട്ടിനും 
നൽ കേണ്ട നിര ത ദ വ്യവും മുകളിൽ പറഞ്ഞ 
പ്രകാരമാണ്. 


നമ്പർ സി - 231/ 11. 

2012 ജൂ ൺ 15. 
ചുങ്കത്തറ ജില്ലാ കൃഷിത്തോട്ടത്തിൽ കായ്ഫലമുള്ള 
2574 ഓളം തെങ്ങുകളിൽനിന്നും 2012 ആഗസ്റ്റ് മുതൽ 2013 
ജൂലൈ 31 വരെമൂപ്പെത്തിയ തേങ്ങ ശേഖരിക്കുന്നതിനുള്ള 
അ വ കാശം ടെൻ ഡർ / ലേല വ്യവ സ്ഥ യിൽ നൽകു വാൻ 
തീരുമാനിച്ചിരിക്കുന്നു. ടെൻഡർ/ ലേലം 9 - 8 - 2012 - ന് രാവിലെ 
11- ന് മലപ്പുറം ജില്ലാപഞ്ചായത്തിൽവെച്ച് നടത്തുന്നതായിരിക്കും. 
- ലോട്ട് ബ്ലോക്ക് തെങ്ങുകളുടെ നിരതദ്രവ്യം 
നമ്പർ 

എണ്ണം 


824 


1, 500 


978 


1,500 


ബി . എഫ്. 
സി . ഡി . 


3. ലേലം 9 - 8 - 2012 വ്യാഴം രാവിലെ 11 മണിക്ക് മലപ്പുറം 

ജില്ലാ പഞ്ചായത്ത് ആഫീസിൽ വെച്ച് നടത്തുന്ന 
താ യി രിക്കും. ലേല ത്തിനു ശേഷം ടെൻ ഡർ 
തുറക്കുന്നതാണ്. 
4 . ടെൻഡർ / ലേലത്തിൽ ഏതിലാണ് അധികം തുക 
എങ്കിൽ ആ ആൾക്ക് താത്കാലികമായി ടെൻഡർ 
ലേലം ഉറപ്പിക്കുന്നതും അംഗീകാരത്തിനായി മലപ്പുറം 
ജില്ലാ പ ഞ്ചാ യ ത്തിൽ സമർപ്പി ക്കു ന്ന തു മാ ണ് . 
താത് ക്കാ ലിക മാ യി ടെ ൻ ഡർ / ലേലം ഉറപ്പിച്ച 
ഉടൻതന്നെ യഥാർത്ഥ വിലയുടെ 1 / 3 ഭാഗം 

സർക്കാരിലേക്ക് അടയ്ക്കേണ്ടതാണ്. 
5. ജില്ലാ പഞ്ചായത്തിന്റെ അംഗീകാരം ലഭിച്ചുകഴിഞ്ഞാൽ 

7 ദിവസത്തിനകം 100- ന്റെ മുദ്രപത്രത്തിൽ ഒരു 
കരാർ എഴുതി നൽകേണ്ടതും ലേലത്തുകയുടെ 5 % 
സെക്യൂരിറ്റി ഡെപ്പോസിറ്റും 1/3 ഭാഗം കഴിഞ്ഞ് 
ബാക്കിയുള്ള മുഴുവൻ തുകയും ഫാം ആഫീസിൽ 


- 3 


772 


2 , 000 


നിബന്ധനകൾ 


1. പൂരിപ്പിച്ച ടെൻഡർ ഫോമുകൾ 8 - 8 - 2012 വൈകിട്ട് 
4 മണിവരെ ഫാം ആഫീസിൽ സ്വീകരിക്കുന്നതാണ്. 
ടെൻ ഡർ ഫോമിന്റെ വില അസ്സ ലിന് 400 - 0 
പകർപ്പിന് 200 -ാം ആകുന്നു ( നികുതികൾ പുറമെ). 
( മൊത്തം 450) . 


18th JAN . 2011 ] AGRICULTURE DEPARTMENT 

- 94 
അടച്ച് വിളവെടുപ്പ് നടത്താവുന്നതുമാണ്. വിളവെടുത്ത - 9. യാതൊരു കാരണവും ബോധിപ്പിക്കാതെ ടെൻഡർ 
സാ ധ ന ങ്ങൾ ഫാം ആ ഫീ സിൽ എണ്ണം/തൂക്കം 

അസ്ഥിരപ്പെടുത്തുന്നതിനോ റദു ചെയ്യുന്നതിനോ ഫാം 
രേഖപ്പെടുത്തി സൂപ്രണ്ടിന്റെ അനുമതിയോടുകൂടി 
കൊണ്ടുപോകാവുന്നതാണ്. 

സൂപ്രണ്ടിന് അധികാരമുണ്ടായിരിക്കും. 
6 . ഓരോ വിളവെടുപ്പുകൾ തമ്മിലുള്ള ഇട വേള 45 

- 10 . ഫാമിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധ മായി 
ദിവസത്തിൽ കൂടുതലായിരിക്കണം. 

പ്രവർത്തിച്ചാലോ ടെൻഡർ/ ലേലക്കാരനിൽ നിന്നും 
7. 2012 സെപ്റ്റംബർ 30 നകം എല്ലാ തെങ്ങുകളുടെയും 

ഫാമിൽ വല്ല നാശനഷ്ടവും വന്നാലോ ടെൻഡർ 
മണ്ട വൃത്തിയാക്കി കുല കെട്ടേണ്ടതാണ്. 

ലേലക്കാരൻ പരിപൂർണ്ണ ഉത്തരവാദിയാകുന്നതും മേൽ 
തേങ്ങ വിളവെടുപ്പ് 2013ജൂലൈ31 - ന് കഴിഞ്ഞിരിക്കണം. 

നടപടികൾക്ക് വിധേയനാകുന്നതുമാണ്. 
ഇളം പ്രായത്തിലുള്ള തേങ്ങ ( കരിക്ക് യാതൊരു 

11. സാധാരണ സർക്കാർ ടെൻഡർ/ ലേല വ്യവസ്ഥകൾ 
കാര ണ വ ശാലും ഇടാൻ പാടു ള്ള ത ല്ല . മറിച്ച് 

ഇതിനും ബാധകമാണ്. 
ചെയ്യുന്നതായി ശ്രദ്ധയിൽപ്പെട്ടാൽ അത്രയും എണ്ണം 
ലേലാവകാശത്തിന് പുറത്തുള്ളതായി കണക്കാക്കുകയും 
ആ യ തിന്റെ വില ഫാം നിര ക്ക നു സ രിച്ച് ജില്ലാ കൃഷി ഫാം , 

( ഒപ്പ്) 
ലേലക്കാരനിൽ നിന്നും ഈടാക്കുകയും ചെയ്യും. 

ചുങ്കത്തറ. 

സൂപ്രണ്ട്. 


